Kerala Gazette No . 47 dated 25th November 2003 . 
PART 1 


Section iv 


GOVERNMENT OF KERALA 
Home (S6 -B ) Department 

NOTIFICATION 
G . O (Ms.) No . 160 /2008 /Home. 

Dated , Thiruvananthapuram , 25th September 2008 . 
S . R .O . No. 1186 / 2008 . - WHEREAS, the places specified in the Schedule 
below is of vital importance to the Country ; 

AND WHEREAS, information with respect thereto , or the destruction 
or obstruction thereof, or interference therewith , would be uscful to an 
enemy ; 

Now , THEREFORE, in exercise of the powers conferred by 
sub -clause (d ) of clause (8 ) of section 2 of the Official Sccrets Act , 1923 
(Central Act 19 of 1923 ), read with Notification S . O . No . 1285 dated 
the 4th May, 1963 of the Ministry of Home Affairs, Government of 
India , the Government of Kerala hereby declare the places specified in 
the Schedule below to be a " Prohibited Place " for the purposes 
of the said Act and direct that a copy of this Notification , both in English 
and Malayalam languages , be affixed to the said place , 


Namo of installation 


Location 
Re- survey Number 
Arca 


SCHEDULE 
. . K . S . E . B . 33 KV Sub Station , 

Sreckrishnapuram , 
. . Kattukulam . 
. . 56 /2 , 53 /3 , 53 4. 
. . 42. 19 Arcs . 

Kattukulam 
.. Ottappalam . 
. . Palakkad . 

Srcekrishnapuram , 


Village 


Taluk 
District 

Police Station 
G . 795 /2008 /G . 


BOUNDARIES 


East 


South 


West 


PWD Road , Mangalamkunnu 
Societypady . 
Property of Smt. Devaki Amma, 
Melat hil, Kattukulam , 

Sreckrishnapuram , Re- Survey No. 53/4 . 
(1 ) Property of Smt. Devaki Amma, 

Melathil, Kattukulam , 

Sreekrishnapuram , Re-survey No. 53/4 . 
( 2) Property of Smt. Kunhilakshmi Amma, 

Munjaparathodi, Kattukulam , 

Sreekrishnapuram , Re- survey No. 53 /3 . 
Property of Smt. Parukutty Amma, 
Thazhathcthil, Kattukulam , 
Re-survery No. 53 /2 . 


North 


By order of the Governor, 

K . K . RAMANI, 
Additional Secretary to Government 


Explanatory Note 


( This does not form part of the notification , but is intended to 
indicate its general purport .) 

It is considered necessary that the places mentioned in the Schedule 
to the above Notification , namely , the 33 KV Sub Station of the Kerala 
State Electricity Board at Sreekrishnapuram in Palakkad District should be 
declared as a " Prohibited Place " under the Official Secrets Act, 1923 
(Central Act 19 of 1923 ), as the installation place is of vital importance 
to the country , 

This notification is intended to achieve the above abject. 


കേരള സർക്കാർ 
ആ ഭ്യന്തര (എസ്. എസ്. - ബി .) വകുപ്പ് 

വിജ°ഞാപനം 
സ , ഉ . ( എം . എസ്.) നമ്പർ 150/2008ആഭ്യന്തരം, 

തിരുവനന്തപുരം, 2008 സെപ്ററംബർ 25 , 
എസ്. ആർ, ഒ . നമ്പർ 1186 / 2008 - താഴെ പട്ടികയിൽ വ്യക്തമായി 
എടുത്തുപറഞ്ഞിട്ടുളള സ്ഥലം രാജ്യത്തിന് പരമ പ്രധാനമായതിനാലും ; 

അതിനെ സംബന്ധിച്ചുള്ള വിവരമോ, അതിന്റെ നശീകരണമോ, 
തടസ്സപ്പെടുത്ത ലോ അല്ലെങ്കിൽ അതിൻമേലുളള ഇടപെടലോ ഒരു 
ശതുവിന് പ്രയോജനകരമായിരിക്കുമെന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, 1923 - ലെ ഔദ്യാഗിക . രഹസ്യങ്ങൾ ആക്റ 
(1923 - ലെ 19 -ാം കേന്ദ്ര ആക" റാ ") - ലെ 2 -ാം വകുപ്പ് ( 8) എം ഖണ്ഡം 
( ഡി ) ഉപഖണ്ഡവും ഭാരത സർക്കാരിന്റെ ആഭ്യന്തരകാര്യ മന്ത്രാലയത്തിന്റെ 
1963 മെയ് 4 -ാം തീയതിയിലെ എസ്, ഒ , 1285 -ാം നമ്പർ വിജ്ഞാപനവും 
കൂട്ടി വായിച്ചപ്രകാരം, നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, ക രള 
സർക്കാർ താഴെ പട്ടികയി ൽ വ്യക്തമായി എടുത്തുപറഞ്ഞിട്ടുളള 
സ്ഥലം പ്രസ°തുത ആക ററിന്റെ ആവശ്യത്തിലേക്കായി ഒരു "നിരോധിത 
സ്ഥലം ആയി ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ഈ വിജ ഞാപനത്തിൻറ 
ഇംഗ്ലീഷിലും മലയാളത്തിലുമുളള ഓരോ പ കർപ്പ് പ്രസ്തുത സ്ഥലത്ത 
പതിപ്പിച്ചിരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു . 

പട്ടി ക 


യന്താപകരണ സഥാപn . ത്തിക്കാൻ 


പേര 


സ്ഥാനം 


റീ . സർവെ നമ്പരുകൾ 
വിസ്തീർണ്ണം 
വില്ലേജ 
താലൂക്ക് 
ജില്ല 
പോലീസ് സ്റേറഷൻ 


കെ . എസ് . ഇ . ബി . 33 

കെ , വി . സബ സ റോഷൻ, 
| ( ശിക ഷണപുരം, 

- കാട്ടുകുളം, 
. . 562, 53, 3 , 53, 1 , 

- 42 . 19 ആർ. 
. . കാട്ടുകുളം 

ഒററപ്പാലം. 

പാലക്കാട്, 
. . ( ശ്രീകഷ്ണ പുരം, 


അതിരുകൾ 


കിഴക് 


പടിത്തരാം 


മംഗലാംകുന്ന് - സൊസൈററി പടി 
പൊതുമരാമത്ത് വകുപ്പ് റോഡ്. 
( ശ്രീകൃഷ്ണ പുരം, കം ട്ടു കുളം, 
മേലേതിൽ ശ്രീമതി വകി അമ്മ 
വക വസ്തു , റീ സർവ്വ നമ്പർ 

53 / 4 , 
. . (1 ) ശ്രീകൃഷ്ണ പുരം, കാ ട്ടു കു ളം , 

മലതിൽ ( ശീമതി ദേവകി അമ്മ 
വക വസ്തു , റീ - സർവ്വ നമ്പർ 
534. 
ശീക ഷ ണപുരം, കാട്ടുകുളം, 
മുഞ്ഞപാറത്തടി, ശീമതി 
കുഞ്ഞുലക്ഷ്മി അമ്മ വക 
വസ്തു , റീ - സർവ്വ നമ്പർ 533. 
കാട്ടുകുളം, താഴാത്തതിൽ ( ശീമതി. 
പാറുക്കുട്ടി അമ്മ വക വസ്തു , 
റീ - സർവെ നമ്പർ 532. 


വടക്ക് 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 

കെ , കെ . രമണി, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി, 


വിശദീകരണക്കുറിപ്പ് 


ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ അതിൻറ 
പൊതു ഉ8 ദേശ്യം - വ ള ി ി പ്പ 5 ന ത ി ന ് ഉദ°ദേശിച്ചു 
കൊണ്ടുളളതാണ്. ) 

മേൽപ്പറഞ്ഞ വിജ്ഞാപനത്തിന്റെ പട്ടികയിൽ പറഞ്ഞിട്ടുള 
സ്ഥലം, അതായത്, പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തുള 
കരള സംസ്ഥാന വിദ്യപക തി ബോർഡിന്റെ 33 കെ . വി . സബ് 
സ്മാഷണ യന്താപകര ണ സ്ഥാപന സ്ഥലം, രാജ്യത്തിന് പരമ 
പ്രധാനമായ സ്ഥലമാകയാൽ, 1923 - ലെ ഔദ്യോഗിക രഹസ്യങ്ങൾ ആക റാ 
പ്രകാരം (1923- ലെ 19 -ാം കേന്ദ്ര ആക്ററ ) "നിരോധിത സ്ഥലം ആയി 
പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു . 

- മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേററുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് 
ഈ വിജ്ഞാപനം, 


